Reg . No . 02 . MMIO 
KL / TV ( N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


7th June 2011 
2011 and 7 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


weijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


17th Jyaishta 1933 
1933 cajnoo 17 


നമ്പർ 


V. 


VI. 


Sri Abdul Samad , S . 

Smt. S . Jyothi 
9. Smt. P. Radhika 

10 . Smt. Suguna Nair 
Select list for promotion to the category of 
Revenue Officer 

1. Sri K . Sunilkumar 
Select list for promotion to the category of 
Regional Engineer /Deputy Chief Engineer 

1. Sri Jacob John 
Select list for promotion to the category of 
Executive Engineer (Civil ) 

1. Sri A . Muraleedhara Panicker 
Select list for promotion to the category of 
Assistant Executive Engineer (Civil) 

1. Sri P. Subramanian 
Select list for promotion to the category of 
Assistant Audit Officer 

1. Sri T. M . Kamarudheen 


VII. 


KERALA STATE HOUSING BOARD 

NOTIFICATION 
No . Ad3 (b ) 17946 / 11. 

6th May 2011. 
The Departmental Promotion Committee for Kerala 
State Housing Board that met on 6 - 4 - 2011 at 
Thiruvananthapuram had prepared the following select lists 
for promotion . Government vide letter No . 1969/A1/ 2011 / 
Hsg . dated 6 -5 -2011 have approved the Select list . 
1. Select list for promotion to the category of Joint 
Secretary 

1. Smt. Aleyamma Jose 
II. Select list for promotion to the category of 
Deputy Secretary 

1. Sri K . A . Abraham 
III. Select list for promotion to the category of 
Assistant Secretary 

Sri S . Sree Sabu 
Smt. J. R . Ajitha Rani 
Sri Ranjit, T. S . 

Smt. Indira , S . 
5 . Sri G . Purushothaman Nair 

6 . Smt. P. M . Premalatha 
IV . Select list for promotion to the category of 
Section Officer /Accounts Officer 

Sri P. Venu (Approval of provisional 
promotion ) 
Sri P. A . Naushad 
Sri Unnikrishnan Nair, P. 
Smt. Sobhalatha , P. M . 
Sri M . M . Abdulkhader 
Smt. Omana , C . 


Sel 


VIII . 


IX . 


dimitno 


(Sd.) 
NOYAL THOMAS, 
Secretary & Convenor 

DPC for KSHB. 


Thiruvananthapuram . 


two 


മ്യൂസിയം മൃഗശാല വകുപ്പ് 

- ദർഘാസ് പരസ്യം 
നമ്പർ എം .ഇസഡ്.( ഇ ) 7158/ 2007 . 

2011 മേയ് 18 . 
തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയിലെ ക്ലോക്ക് റൂം 
1- 7 - 2011 മുതൽ 30 - 6 - 2012 വരെ താഴെ പറയുന്ന നിബന്ധന 
കൾക്ക് വിധേയമായി മേലാദായത്തിന് പ്രവർത്തിപ്പിക്കുന്നതിന് 
ഈ മേഖലയുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരായ കരാറു 
കാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 
1. ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾക്ക് സന്ദർശ 

കരിൽ നിന്നും 3 2 കൂടുതൽ വാങ്ങാൻ പാടില്ല . 
2. എല്ലാ ദിവസവും രാവിലെ 8. 45 മുതൽ വൈകിട്ട് 7 മണി 

വരെ ക്ലോക്ക് റൂം പ്രവർത്തിക്കേണ്ടതാണ്. 
3. സാധനങ്ങൾ പരാതിക്കിടയില്ലാത്ത വിധം ഇടവേളയില്ലാതെ 
വാങ്ങി സൂക്ഷിക്കേണ്ടതും തിരിച്ച് അതാത് വ്യക്തികൾക്ക് 
നൽകേണ്ടതുമാണ്. 
4. ഗാർഡൻ സൂപ്രണ്ടിന്റെ വിദഗ്ധാഭിപ്രാ യ ത്തിന്റെയും 

നിർദ്ദേശത്തിന്റെയും അടിസ്ഥാ ന ത്തിൽ ക്ലോക്ക് റൂം 

പ്രവർത്തിപ്പിക്കേണ്ടതാണ്. 
5. ക്വട്ടേഷൻ പിടിക്കുന്ന കരാറുകാരൻ ക്വട്ടേഷൻ തുക 
-- അഡ്വാൻസായി ഡിപ്പാർട്ട്മെന്റിന് നൽകേണ്ടതാണ്. 
6. നടത്തിപ്പിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുന്നപക്ഷം 
ഗാർഡൻ സൂപ്രണ്ട് വഴിയായി ഉടനടി ഡയറക്ടറുടെ 

ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. 
7. ഈ ഓഫീസിലെ പോലീസ് എയിഡ് പോസ്റ്റിന്റെ സഹായ 

സഹകരണം ആവശ്യമായ സമയത്ത് തേടാവുന്നതാണ്. 
8. ക്ലോക്ക് റൂം നടത്തിപ്പ് സംബന്ധിച്ച് ഡയറക്ടർക്ക് ഏത് 

സമയത്ത് പുനരാലോചന നടത്താവുന്നതും, അതിന്മേൽ 
- എടുക്കുന്ന തീരുമാനം അന്തിമവുമായിരിക്കും. 
9. വകു പ്പു ദൃാ ഗ ഘ രുടെ നിർദ്ദേ ശ ങ്ങൾ കൃത്യമായി 

പാലിച്ചു കൊണ്ടും പൊതു ജ ന ങ്ങ ളിൽ നിന്നും 
യാതൊരുവിധ പരാതിക്കിട നൽകാതെയും വകുപ്പിന് 
തൃപ്തികരമാകത്തക്കവിധത്തിലും വേണം ക്ലോക്ക് റൂം 

പ്രവർത്തിപ്പിക്കേണ്ടത്. 
10 . ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് കണ്ടാൽ 

നഷ്ടപരിഹാരം ഈടാക്കി കരാർ റദ്ദ് ചെയ്യുന്നതിനുള്ള 
പൂർണ്ണ അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 

ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാല വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 
അയയ്ക്കേ ണ്ട ത്. ടെൻഡർ ഫോമുകൾ 13 - 6 - 2011 മുതൽ 
17 - 6 - 2011 വൈകുന്നേരം 3 .30 മണിവരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് മുദ്രവച്ച ദർഘാസുകൾ 20 - 6- 2011 - ന് 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3 . 30 - ന് ദർ ഘാ സു കൾ സമർപ്പിച്ച വ രു ടേയോ അ വർ 
ചുമതലപ്പെടുത്തുന്നവരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

ടെൻഡർ ഫോറം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാല 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും, 
ഫോമിന്റെ വിലയായ 3 400 - 12.5 % വാറ്റും, ഡ്യൂപ്ലിക്കേറ്റിന് 

200 - 12.5 % വാറ്റും ഒടുക്കേണ്ടതാണ്. ക്വാട്ട് ചെയ്ത തുക 
യുടെ 20 % വരുന്ന തുകയ്ക്ക് സമാനമായ സോൾവൻസി 
സർട്ടിഫിക്കറ്റ് ടെൻഡറിനോടൊപ്പം വയ്ക്കേണ്ടതാണ്. ടെൻഡർ 
ഫോമുകൾ കൈമാറാവുന്നതല്ല . കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുക 
യുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന 
ഡി. ഡി .- യും ടെൻഡർ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ടെൻഡറുകൾ യാതൊരു കാരണവും കൂടാതെ നിരസിക്കാനും 
മാറ്റി വയ് ക്കാ നു മു ള്ള അധികാരം ഡ യ റ ക് ട റിൽ 
നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം മ്യൂസിയം മൃഗശാല ഡയറക്ടറേറ്റിൽ നിന്നും 
പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


( ഒപ്പ്) 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ ഡയറക്ടർ, 
കാര്യാലയം, തിരുവനന്തപുരം. ( കേരള ഗവർണ്ണർക്ക് വേണ്ടി.. 


